- Reg. No. രജി. നമ്പർ 
KL / TV( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


OVERNM 


സ 
MENT OF 


KEDALA 


് 


जपतर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LV 
വാല്യം 55 


31st August 2010 

2010 ആഗസ്റ്റ്31 
9th Bhadra 1932 

1932 ഭാദം 9 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Forest Department 


വൈൽഡ് ലൈഫ് ഡിവിഷൻ, ശെന്തുരുണി 

ദർഘാസ് പരസ്യം 


ദർഘാസ് ഫോറത്തിന്റെ വില - കമ നമ്പർ 1- ന് രൂപ 
1,060 + 4 % വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 600 + 4 % വാറ്റ്. 


നമ്പർ എസ്. ഡി .IV - 692 / 2010 . 

2010 ആഗസ്റ്റ് 6. 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് കേരള പൊതുമരാമത്ത് 
വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുളള യോഗ്യതയുളള കരാറുകാരിൽ 
നിന്നും പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടു ഉള 
മുദ്രവച്ച മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ വെവ്വേറെക്ഷണിച്ചു . 
കൊള്ളുന്നു . ദർഘാസുകൾ 14 - 9- 2010 ഉച്ചയ്ക്ക് 2 മണി വരെ 
സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകിട്ട് 3 മണിക്ക് താഴെ 
ഒപ്പുവെച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽവച്ച് ഹാജരുളള 
ദർ ഘാ സു കാരുടെ സാന്നിദ്ധ്യ ത്തിൽ ദർഘാ സ് തുറന്ന് 
പരിശോധിക്കുന്നതുമായിരിക്കും. നിശ്ചിതദിവസം എന്തെങ്കിലും 
കാരണവശാൽ ടെണ്ടർ നടക്കാതിരുന്നാൽ 22 - 9 - 2010 - നോ , 
29 - 9 - 2010 - നോ നിശ്ചിത സ്ഥലത്തും സമയത്തും വീണ്ടും 
ടെണ്ടർ നടത്തുന്നതായിരിക്കും. 
കമ ജോലിയുടെ പേരും 

നിരത 
നമ്പർ അടങ്കൽതുകയും 

ദ്രവ്യം 

- രൂപ് 
ശെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ 
ആര്യങ്കാവ് - റോസ്മല റോഡിൽ ആൽമരം 
ഓലിച്ചാൽ ഭാഗത്ത്190 മീറ്റർ നീളത്തിൽ 
പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ - 
രൂപ 5,30, 000 

13 ,250 
കട്ടിളപ്പാറ കമ്മ്യൂണിറ്റി ഹാളിന്റെ അടുക്കള, 
ടോയിലറ്റ് ബ്ലോക്ക്എന്നിവയുടെ നിർമ്മാണം 
മറ്റ് മെയിന്റനൻസ് ജോലികൾ 
മുതലായവ -രൂപ 3,00,000 

7 ,500 


ജോലി തീർക്കേണ്ട പരമാവധി സമയം - എഗിമെന്റ് 
തീയതി മുതൽ 6 മാസം. 

ദർഘാസ് ഫോറങ്ങളും മറ്റ് വിശദവിവരങ്ങളും ശെന്തുരുണി 
വൈൽഡ് ലൈഫ് ഡിവിഷനാഫീസിൽ നിന്നും ദർഘാസ് 
- സ്വീകരിക്കുന്ന അവസാന ദിവസമായ 14 - 9 - 2010 - ന് ഉച്ചയ്ക്ക് 
1 മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില 
വിൽപ്പന നികുതി അടക്കം രൊക്കം പണ മായി അടച്ച്, 
രേഖാമൂലം ദർഘാസ് ഫോറത്തിന് അപേക്ഷിക്കേണ്ടതാണ്. 
ഫോറത്തിന്റെ വില യാതൊരു കാരണ വശാലും തിരിച്ചു 
നൽകുന്നതല്ല. ദർഘാസ് പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
പാടുള്ളതല്ല. ദർഘാസ് പ്രമാണത്തോടൊപ്പം 50 രൂപ വിലയുള്ള 
കേരള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഉള്ളടക്കം ചെയ്തി 
രിക്കേണ്ടതാണ്. നിശ്ചിത നിരതദ്രവ്യം ശെന്തുരുണി വൈൽഡ് 
ലൈഫ് വാർഡന്റെ പേരിൽ പ്ളഡ്ജ് ചെയ്തും പ്രവൃത്തിയുടെ 
പേര് രേഖപ്പെടുത്തിയിരിക്കേണ്ടതുമാണ്. മേൽപ്പറഞ്ഞ വ്യവസ്ഥ 
കൾ പാലിക്കാത്തതും നേരിട്ട് സമർപ്പിക്കാത്തതുമായ ദർഘാസു 
കൾ സ്വീകരിക്കുന്നതല്ല. നിരതദ്രവ്യം പണമായോ ചെക്കായോ 
ഇന്ദിരാവികാസ് പത്രമായോ സ്വീകരിക്കുന്നതല്ല. നിരതദ്രവ്യം 
ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കിലെ ഡി. ഡി. യായി സ്വീകരി 
ക്കുന്നതാണ്. കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
നിയമമനുസരിച്ച് പ്രവൃത്തി ലഭിക്കുന്ന കരാറുകാരൻ പ്രവർത്തി. 
യുടെ മൊത്തം ചെലവിന്റെ 1 % ക്ഷേമനിധിയും നിലവിലുള്ള 


31st AUG. 2010 ] 


FOREST DEPARTMENT 


424 


നിയ മ മ നു സ രിച്ചുള്ള മറ്റ് നികുതികളും അടയ്ക്കുവാൻ -- കാരണവശാൽ ഈ ദർഘാസ്- കം - ലേലം 7 -9 - 2010 -ാം തീയതി 
ബാദ്ധ്യസ്ഥനാണ്. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം 

നടന്നില്ലെങ്കിൽ 14- 9 - 2010 , 5 - 10 - 2010 , 12 -10 - 2010 എന്നീ തീയതി 
പൊതു അവധി പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവൃത്തി ദിവസം 

കളിൽ മുകളിൽ പരാമർശിച്ച സ്ഥലത്തും സമയത്തും അതേ 
നിശ്ചിതസമയത്ത് ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്ന 

വ്യവസ്ഥകളോടെ ആയത് നടത്തുന്നതായിരിക്കും. കൂടുതൽ 
തു മാ യിരിക്കും. 19 - 8 - 1997 - ലെ കേരള സർക്കാർ ഉത്തരവ് 

വിവരങ്ങൾ മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ 
നമ്പർ ജി. ഒ.( പി ) 84 / 97/ പി & റ്റി വ്യവസ്ഥകൾ ഉൾപ്പെടെ പൊതു 

- നിന്നും ഓഫീസ് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. 
മരാമത്ത് വകുപ്പിലെ ദർഘാസിനെ സംബന്ധിച്ച എല്ലാ വ്യവ 
സ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 

പട്ടിക 


കമ 


6 


വാഹനത്തിന്റെ 
- ( ഒപ്പ്) 
വൈൽഡ് ലൈഫ് വാർഡന്റെ 

ടെണ്ടർ ഫോറത്തിന്റെ 
നമ്പർ വിവരങ്ങൾ 

വില രൂപ 
കാര്യാലയം, 

വൈൽഡ് ലൈഫ് വാർഡൻ. 
ശെന്തുരുണി വൈൽഡ് ലൈഫ് ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 

- 1 - കെ .എൽ.- 02 എൽ- 3844 മഹീന്ദ്ര 
ഡിവിഷൻ, തെന്മല , ഡാം പി . ഒ. 

പിക്കപ്പ് വാൻ 

300 + വാറ്റ് 
ഫോൺ: 0475- 2344600 

കെ .എൽ.- 50 1629 ഗുഡ്സ് 
e-mail: www .shendurney @ forest.kerala .gov. in 

ഓട്ടോറിക്ഷ 

400 + വാറ്റ് 
- കെ .എൽ.- 09 -എൽ 6044 ഗുഡ്സ് 
ഓട്ടോറിക്ഷ 

300 + വാറ്റ് 
മണ്ണാർക്കാട് ഡിവിഷൻ 

കെ .എൽ. -50 7186 APE Truck 400 + വാറ്റ് 
ദർഘാസ്/ ലേലപ്പരസ്യം 

കെ .എൽ. - 53 ബി - 3035 മോട്ടോർ 
നമ്പർ എ1- 3799 / 2010 . 

2010 ആഗസ്റ്റ് 7. സൈക്കിൾ 

300 + വാറ്റ് 

കെ . ഇ . ഒ . 1099 - TATA 608 
മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷനുകീഴിലുള്ള മണ്ണാർക്കാട്, 

മിനി ലോറി 
അഗളി, അട്ടപ്പാടി എന്നീ റെയിഞ്ചുകളിലെ വിവിധ വനം 

400 + വാറ്റ് 
കേസ്സുകളിൽ ഉൾപ്പെട്ടതിനാൽ 1961- ലെ കേരള വന നിയമം 

കെ .എൽ.- 10 എച്ച്- 6930 
സെക്ഷൻ 61 ( എ ) പ്രകാരം സർക്കാരിലേക്ക് കണ്ടുകെട്ടപ്പെട്ട 

മഹീന്ദ്ര പിക്കപ്പ് വാൻ 

400 + വാറ്റ് 
താഴെപ്പറയുന്ന പട്ടികയിൽ പരാമർശിക്കുന്ന വാഹനങ്ങൾ, 
ഇപ്പോഴുള്ള സ്ഥിതിയിലും അവസ്ഥയിലും ദർഘാസ്/ ലേല 
അടിസ്ഥാനത്തിൽ 7 - 9 -2010 -ാം തീയതി വില്പന നടത്തുന്നു . 

ലേലത്തിൽപങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിന് 
ആയതിനാൽ മത്സരസ്വഭാവമുള്ള സീൽ ചെയ്ത ദർഘാസുകൾ - ദർഘാസ് സമർപ്പിക്കുന്നതിന് മുൻപായി ബന്ധപ്പെട്ട റെയിഞ്ചാ 
ക്ഷണിച്ചുകൊള്ളുന്നു . പട്ടികയിൽ പറയുന്ന ഓരോ വാഹന 

- ഫീസറുടെ അനുവാദത്തോടെ വാഹനങ്ങൾ സ്വയം കണ്ട് 
ങ്ങൾക്കും വെവ്വേറെ ദർഘാസുകൾ സമർപ്പിക്കേണ്ടതാണ്. ബോദ്ധ്യപ്പെടേണ്ടതാണ്. ബന്ധപ്പെട്ട വില്ലേജാഫീസർ അനു 
ദർഘാസ് ഫോറങ്ങൾ ലേല ദിവസം ഉച്ചയ്ക്ക് ഒരു മണിവരെ വദിച്ച സാക്ഷ്യപത്രമോ, ഇൻഡ്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 
മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും അനുവദിച്ച തിരിച്ചറിയൽ കാർഡ്,പാസ്പോർട്ട്, ഡവിങ്ങ് 
ഓഫീസ് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസ് ലൈസൻസ് എന്നിവയുടെ പകർപ്പോ ഹാജരാക്കുന്നവർക്ക് 
ഫോറങ്ങൾ ലേല ദിവസം വൈകുന്നേരം 3 മണിവരെ തിരികെ മാത്രമേ ലേലത്തിൽ പങ്കെടുക്കുന്നതിനോ, ദർഘാസ് ഫോറം 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3.30 - ന് നിര ത ദ്രവ്യം വാങ്ങുന്നതിനോ അനുവാദമുണ്ടായിരിക്കുകയുള്ളൂ. പട്ടികയിൽ 
അടച്ചവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മണ്ണാർക്കാട് ഡിവിഷ പരാ മർശിച്ച വ യിൽ ഏതെങ്കിലും വാഹനം കൂട്ടിച്ചേർക്കു 
ണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ന്നതിനോ ഒഴിവാക്കുന്നതിനോ ലേലം നീട്ടിവയ്ക്കുന്നതിനോ 
ഉദ്യോഗസ്ഥനോ ലേലം നടത്തുന്നതും, ലേലത്തിനു ശേഷം റദ്ദാക്കുന്നതിനോ മണ്ണാർക്കാട് ഡിവിഷണൽ ഓഫീസർക്ക് അധി 
ദർഘാസുകൾതുറക്കുന്നതുമായിരിക്കും. ലേലത്തിൽപങ്കെടുക്കാനാ കാരമുണ്ടായിരിക്കുന്നതാണ്. ലേലത്തിലെടുക്കുന്ന വാഹന 
ഗ്രഹിക്കുന്നവർ നിരതദ്രവ്യമായി 20,000 ( ഇരുപതിനായിരം) രൂപ ത്തിന്റെ ആർ. സി . ബുക്കും അനുബന്ധരേഖകളും സ്വന്തം 
രൊക്കം പണമായി ലേല ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് ഉത്തര വാദിത്വത്തിൽ ലേലം വിളിച്ചെടുക്കു ന്ന വർ തന്നെ 
മുൻപായി ഒടുക്കേണ്ടതാണ്. നിരതദ്രവ്യം ഒടുക്കാതെ സമർപ്പിക്ക ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും ലഭ്യമാക്കേണ്ടതാണ്. 
പ്പെടുന്ന ദർഘാസുകൾ നിരാകരിക്കപ്പെടുന്നതായിരിക്കും. 
ലേലത്തിലോ/ ദർഘാ സിലോ കൂടു തൽ തുക വാഗ്ദാനം 
ചെയ്തവരുടെ പേരിൽ നിയമാനുസൃതം വില്പന ഉറപ്പിക്കുന്ന 

( ഒപ്പ്) 
തായിരിക്കും. ദർഘാസ്/ ലേല തീയതി ഒരു പൊതു അവധി 

ഡിവിഷണൽ 

- ഡിവിഷണൽ 
ദിവസമായി വരികയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം ഫോറസ്റ്റ്ഓഫീസ്, 

ഫോറസ്റ്റ്ഓഫീസർ 
പ്രസ്തുത ടെണ്ടർ/ ലേലം നടത്തുന്നതായിരിക്കും. ഏതെങ്കിലും 

മണ്ണാർക്കാട്. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


31st Aug . 2010 ] 


FOREST DEPARTMENT 


425 


NILAMBUR SOUTH DIVISION 


TENDER -CUM -AUCTION NOTICE 


No. C1 -4710 /2010 . 


4th August 2010 . 


It is hereby notified for the information of the public that Tender -cum - Auction sale of Teak Poles, Misc . Poles, 
Teak Firewood and Miscellaneous Fire wood available at following dumping depots in Karulai Range of Nilambur South 
Division as mentioned in the schedule below will be conducted on the dates noted against each by the Divisional Forest 
Officer, Nilambur South Division or any other officer authorised by him for the purpose subject to the conditions 
published by the Chief Conservator of Forests, Thiruvananthapuram vide No. Pro . (5 ) -6835/ 2009 dated 2 - 12 -2009 in Kerala 
Gazette No. 50 dated 22- 12 - 2009 in forest pages 669 to 675 . If the date of auction happens to be a public holiday or if 
the sale is not conducted due to some other reasons the sale will be conducted on alternative day noted in the schedule 
at the same place and time. Further details in this regard can be obtained from the Range Officer, Karulai 
(Phone: 04931-270296 ) or from this office (Phone: 04931-220392) during working hours. 


SCHEDULE 


Si. 
No. 


Name of Teak 
Plantation and Year from 
which the materials extracted 


Approximate Quantity 


Name of 
Dumping Depot 


Date and Time 

of Auction 


Alternate 
dates 


1 


1977 T. P., Ezhuthukal 


Moochala 


Teak 
II C Poles – 
III C Poles — 


8 -9 -2010 , 
10 a . m . 


1 No. 
82 Nos. 


15 -9 -2010, 

10 a . m . 
22 - 9 -2010 , 

10 a . m . 


2 


1968 T. P., Ezhuthukal 


8 - 9 - 2010 , 
11 a .m . 


15 - 9 -2010 , 

11 a . m . 
22 -9 -2010 , 

11 a . m . 


1957 T. P., Pulimunda 
1958 T. P., Pulimunda 
1978 T . P ., Pulimunda 


Teak 

Vattikkal 
II C Poles – 50 Nos. 
III C Poles — 349 , 
IV C Poles — 772 , 
Miscellaneous 
I C Poles - 38 Nos. 
II C Poles — 43 , 
III C Poles — 104 , 
Teak 

Kanhirakkadavu 
I C Poles - 2 Nos. 
III C Poles — 134 , 
IV C Poles — 206 , 
Miscellaneous 
I C Poles – 40 Nos. 
II C Poles — 573 , 
III C Poles — 1694 , 
IV C Poles — 742 , 
Teak Firewood — 234 .5 MT 
Misc . Firewood — 176 . 25 MT 
Irul Timber — 2 Nos . — 0 . 156 M3 


8 -9-2010 , 
3 p . m . 


15 -9 -2010 , 

3 p . m . 
22 -9-2010 , 

3 p . m . 


1977 T. P., Poolakkapara 


Poolakkapara 


Teak 
I C Poles - 
III C Poles – 


8 -9 -2010 , 
4 p . m . 


10 Nos. 
1 No. 


15 - 9- 2010 , 

4 p . m . 
22 -9 -2010, 

4 p . m . 


നിലമ്പൂർ സൗത്ത് ഡിവിഷനിലെ കരുളായ് റെയിഞ്ചിലെ ഡമ്പിംഗ് ഡിപ്പോകളിൽ അട്ടിവച്ചിട്ടുള്ളതും താഴെ പട്ടികയിൽ 
വിവരിച്ചിട്ടുള്ളതുമായ തേക്ക് കഴകളുടെയും പലജാതി കഴകളുടെയും തേക്ക് വിറകിന്റെയും പലജാതി വിറകിന്റെയും ലേലം 
പട്ടികയിൽ വിവരിച്ച തീയതിയിലും സമയത്തും നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ദർഘാസ്/ ലേലം അടിസ്ഥാനത്തിൽ വിൽക്കുന്നതായിരിക്കുമെന്ന് ഇതിനാൽ ബന്ധപ്പെട്ടവരെ 


31st AUG. 2010 ] 


FOREST DEPARTMENT 


426 


അറിയിക്കുന്നു . ബഹുമാനപ്പെട്ട ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ പാ . ( 5) - 6835/ 09 തീയതി 2 - 12 - 2009 നമ്പരായി കേരള ഗസറ്റ് 
നമ്പർ 50 തീയതി 22- 12 - 2009 - ൽ പ്രസിദ്ധപ്പെടുത്തിയ പൊതുവായ ലേല നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ടായി 
രിക്കും ദർഘാസ്/ ലേലം നടത്തുക. ലേല ദിവസം അവധിയായി വരികയോ അപ്രതീക്ഷിതമായി മറ്റെന്തെങ്കിലും കാരണത്താൽ ലേലം 
നടത്താൻ പറ്റാതെ വരികയും ചെയ്താൽ താഴെ പട്ടികയിൽ കൊടുത്ത പകരം തീയതിയിൽ അതേ സ്ഥലത്തും സമയത്തും ലേലം 
നടത്തുന്നതാണ്. ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിലോ ( ഫോൺ: 04931 - 220392 ) കരുളായി റെയിഞ്ച് 
ഓഫീസിലോ ( ഫോൺ: 04391-270296 ) പ്രവർത്തി സമയങ്ങളിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. പട്ടികയിൽ കൊടുത്തിട്ടുള്ള 
അളവ് ഉദ്ദേശമാണ്. കൃത്യമായ അളവ് ലേല സമയത്ത് അറിയിക്കുന്നതാണ്. 


പട്ടിക 


ഉദ്ദേശ അളവ് 


- ക്രമ വിഭവ സമാഹരണം 
നമ്പർ നടത്തുന്ന തോട്ടങ്ങളുടെ 

പേര് 


ഡമ്പിംഗ് ഡിപ്പോയുടെ 

പേര് 


ലേല തീയതിയും 
സമയവും 


അടുത്ത 
തീയതികൾ 


തേക്ക് കഴകൾ 


1 


1977 ടി. പി., എഴുത്തുകൽ 


8 - 9 - 2010 , 


2 -ാം തരം 
3-ാം തരം 


- 1 എണ്ണം മൂക്കള 
- 82 ,, 


15 - 9 - 2010 , 
10 മണി 


| 10 മണി 


22 - 9 - 2010 , 
10 മണി 


1968 ടി. പി., എഴുത്തുകൽ 


8 - 9 - 2010, 
11 മണി 


15 - 9 - 2010 , 
11 മണി 


22 - 9 - 2010 , 
11 മണി 


തേക്ക് കഴകൾ 
2 -ാം തരം - 50 എണ്ണം വട്ടിക്കൽ 
3 -ാം തരം 

-- - - 349 ,, 
4 -ാം തരം - 772 ,, 
പലജാതി കഴകൾ 
1 -ാം തരം 

38 എണ്ണം 
2 -ാം തരം 

- 43 ,, 
3 -ാം തരം 

-- - 104 ,, 
തേക്ക് കഴകൾ 
1 -ാം തരം 

- 2 എണ്ണം കാഞ്ഞിരക്കടവ് 
3 -ാം തരം 

- 134 ,, 
4 -ാം തരം 

-- - -206 ,, 


- 1957 ടി. പി., പുലിമുണ്ട 
1958 ടി . പി . പുലിമുണ്ട് 
1978 ടി. പി ., പുലിമുണ്ട 


8 - 9 - 2010 , 
3 മണി 


15 - 9 - 2010 , 

3 മണി 
22 - 9 - 2010, 
3 മണി 


- 206 


പലജാതി കഴകൾ 
1 -ാം തരം 

- 40 എണ്ണം 
2 -ാം തരം 

- 573 ,, 
3 -ാം തരം 

- 1694 ,, 
4 -ാം തരം -- - 742 ), 
ഇരുൾ തടി - 2 ,, 

0 . 156 കൃ . മീ . 
തേക്ക് വിറക് - 234.5 മെ .ടൺ. 
പലജാതി വിറക് - 176.25 
തേക്ക് കഴകൾ 
1 -ാം തരം - 10 എണ്ണം പൂളക്കപ്പാറ 


1977 ടി. പി., പൂളക്കപ്പാറ 


- 8 - 9 - 2010 , 

4 മണി 


15 - 9 - 2010, 
4 മണി 


3 -ാം തരം 


- 1 


,, 


22 - 9 - 2010 , 
4 മണി 


Divisional Forest Office , 
Nilambur. 


| ( Sd.) 

Divisional Forest Officer 
(For and on behalf of the Governor of Kerala ). 


31st AUG 2010] 


FOREST DEPARTMENT 


427 


TENDER NOTICE 
No. D - 4394/2010 . 

| 5th August 2010 . 
Sealed competitive tenders superscribing the name of 
the works are invited by the undersigned for and on 
behalf of the Governor of Kerala from of and above the C 
class registered contractors for the following works. 
Name of work with 

E . M. D . 
No . Approximate Estimate Amount 


- കേരള ഗവർണ്ണർക്കു വേണ്ടി നില മ്പൂർ സൗത്ത് 
ഡിവിഷണൽ ഓഫീസറുടെ കാര്യാലയത്തിൽ താഴെ പറയുന്ന 
പ്രവർത്തികൾക്ക് കേരള പൊതുമരാമത്തുവകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള സി ക്ലാസോ അതിനുമുകളിലുള്ളതോ ആയ 
കരാറുകാരിൽ നിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ സമർപ്പിക്കേണ്ട 
താണ്. ദർഘാസ് ഫോറങ്ങൾ ഗസറ്റിൽ പരസ്യം ചെയ്ത 
തീയതി മുതൽ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 15 - 9 - 2010 
ഒരു മണിവരെയും ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതും 
3 മണിവരെ സ്വീകരിക്കു ന്നതും 3. 30 മണിക്ക് അപ്പോൾ 
ഹാജരുള്ള കരാറു കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കു ന്ന 
തുമായിരിക്കും. 


- Sl . 


- Rs. 


12,500 


Improvement of Mancheeri colony 
road in Karulai Range - Rs. 5, 00 , 000 
Construction of a Store cum Driver 
room at Range Office Compound at 
Wando or in Kalikavu Range 
Rs. 1 ,10,000 


കമ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


നമ്പർ 


2 ,750 


- 1 


കരുളായി റെയിഞ്ചിലെ മാഞ്ചീരി കോളനി 
റോഡിന്റെ പുരോഗമന പ്രവൃത്തികൾ - 
രൂപ 5 ലക്ഷം 


Cost of tender form - Rs. 1,000 + VAT for Sl . No. 1 
and Rs . 400 + VAT for Sl. No. 2 . 


12, 500 


Period of work — 3 months. 


കാളികാവ് റെയിഞ്ചിലെ വണ്ടൂരിൽ ഒരു 
സ്റ്റോർ കം ഡവേഴ്സ് റൂം 
നിർമ്മാണം - രൂപ 1.10 ലക്ഷം 


2 ,750 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1 - ന് രൂപ 
1,000 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 400 + വാറ്റ്. 

കരാർ കാലാവധി 3 മാസം. 


Tender forms and other connected conditions can be 
obtained from the office of the undersigned on application 
in writing and on payment of the cost of the tender form 
either in cash or in Money Order (not refundable ) upto 
1 p .m . on 15 - 9 - 2010 and will be received on the same day 
upto 3 p . m . The tenders will be opened by the 
undersigned or his depute on the same day at 3 .30 p. m . in 
the presence of the tenderes attending that time. In case 
due to some other reasons the proposed tenders of any 
work is not materialised on the Scheduled date on 
15 - 9 - 2010 , such tender will be accepted at the same time 
on 22 -9 -2010 such tender will be opened at 3.30 p.m . on 
the same day . If the due date happens to be a holiday, 
the tender form will be received on the next day at the 
same time. 


മേൽപ്പറഞ്ഞ അടങ്കൽ തുകകൾ ഏകദേശം മാത്രമാണ്. 
യഥാർത്ഥ തുക ടെണ്ടർ ഫോറത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. 
ഫണ്ടിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് പ്രവൃത്തികൾ പരിമിതപ്പെടുത്തു 
ന്നതായിരിക്കും. 


Tender forms are not transferable. The EMD noted 
against each works should be paid along with the tender 
form by Demand Draft (cheque will not be acceptable ) 
drawn in favour of the undersigned payable at any 
Nationalised Bank at Nilambur. Incomplete tender or tender 
without EMD and preliminary agreement are liable to be 
rejected . The undersigned reserves the right to reject any 
tender without arraying any reasons and changes the 
estimate amount marginally thereof. All the conditions 
prevailing in the Kerala PWD tenders are applicable to this 
tender also . 


കേരള പൊതുമരാമത്തുവകുപ്പിൽ അംഗീകൃത കരാറുകാർ 
നിശ്ചിത തുക രൊക്കം പണ മായി അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ദർഘാസ് ഫോറ ങ്ങളും മറ്റും ദർഘാസ് 
തീയതി ഉച്ചയ്ക്ക് 1 മണിവരെ നിലമ്പൂർ സൗത്ത് ഡിവിഷൻ 
- ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
വില യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല. 
ദർഘാസിനൊപ്പം അതാതുപ്രവർത്തിക്ക് നിശ്ചിത നിരതദ്രവ്യം 
ഒടുക്കിയതിനുള്ള രേഖയും 100 രൂപയുടെമുദ്രപത്രത്തിൽ 
പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്യേണ്ടതുമാണ്. ആവശ്യമായ 
നിരതദ്രവ്യം വെയ്ക്കാത്തതും 100 രൂപയുടെമുദ്രപത്രത്തിൽ 
പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്യാത്തതുമായ ദർഘാസുകൾ 
നിരാകരിക്കുന്നതുമാണ്. ദർഘാസ് പ്രമാണങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . നിരതദ്രവ്യം നിലമ്പൂർ സൗത്ത് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ മേൽവിലാസത്തിൽ 
മാറത്തക്ക വിധം ഡിമാന്റ് ഡാറ്റായി ദർഘാസിനൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്ന 
തിനുമുള്ള അധികാരം നിലമ്പൂർ സൗത്ത് ഡിവി ഷ ണൽ 
ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. ഏതെങ്കിലും 
കാര ണ വശാൽ നിശ്ചയിച്ച തീയതി യിൽ ദർഘാ സു കൾ 
നടക്കാതെവന്നാൽ 22 - 9 - 2010 -ാം തീയതി അതേസമയത്ത് 
നടക്കുന്നതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന തീയതി ഒരു 
പൊതു അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം 3 മണിവരെ സ്വീകരിക്കുന്നതും 3. 30 മണിക്ക് 
ടെണ്ടർ തുറക്കുന്നതുമായിരിക്കും. 


Futher details in this regard can be had from the 
Range Officer Kalikavu , Karulai or from this office during 
working hours (Phone Number 04931 - 220392 , 270296, 
245720 ). 


Gaz. No. 34 / 2010 /DTP. (Forest) 


31st Aug . 2010 ] 


FOREST DEPARTMENT 


428 


( 1) 


(3) 


കേരള പൊതുമരാമത്തുവകുപ്പിന്റെ ദർഘാസ് സംബന്ധിച്ച 
എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവ ര ങ്ങൾ ഈ ഓഫീസിലോ കരു ളാ യി , കാളികാവ് 
റെയിഞ്ചാഫീസുകളിലോ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


9 


(2) 
Construction of Toilet at Ayyappanparakolly 
in Dasanakatta section of Tholpetty Range 
during 2010 - 11 - Rs. 0 .70 

1,750 
Construction of Toilet at Nalloorvayal 
Watch Tower in Maragadha section of 
Muthanga Range during 2010 - 11 - Rs. 0 .70 1,750 


10 


Divisional Forest 
Office, Nilambur. 


(Sd .) 
Divisional Forest Officer. 


WAYANAD WILDLIFE DIVISION 

SULTHAN BATHERY 

TENDER NOTICE 


No. W (6 )-4620/2010 . 


7th August 2010 . 


Seperate competitive sealed tenders are invited by 
the undersigned on behalf of Governor of Kerala in the 
prescribed form from eligible contractors registered with 
Kerala PWD for the following civil works in Muthanga, 
Kurichiyat and Tholpetty Forest Ranges of Wayanad 
Wildlife Division during 2010 -11. 

SCHEDULE 


No. 


EMD 
Rs. 


1 


1,825 


2 


Cost of tender form - Rs. 600 + VAT for Sl. No. 5 , Rs. 
350 + VAT for Sl. No. 2 and Rs. 400 + VAT for all others. 

Period of completion — Upto 3 months for Sl. No. 5 
and upto 2 months for all others . 

Class of contractor - C class and above . 

The tender is fixed to be conducted on 8 -9 - 2010 . at 
the office of the Wildlife Warden , Wayanad Wildlife 
Division , Sulthan Bathery . The tender forms can be 
purchased from the office of the undersigned during office 
hours upto 1 p .m . on all working days till the tender date . 
Cost of tender form is non refundable. The intending 
tenderer should apply with proof of identity such as 
Electoral Identity Card , Driving Licence , Indian Passport, 
etc . along with Registration Certificate in original to get the 
tender form . The tender form should be properly filled up 
and should be submitted on or before 3 p .m . on the date 
of tender. It should be accompanied by all necessary 
documents , along with Earnest Money Deposit by way of 
Bankers DD , or Fixed Deposit or National Saving 
Certificate pledged in favour of Wildlife Warden , Wayanad 
Wildlife Division , Sulthan Bathery, payable at Sulthan 
Bathery. The intending tenderers should also furnish a 
preliminary agreement in stamp paper worth Rs. 100 along 
with tender for each work . Incomplete tender or tenders 
without necessary documents or tenders not in accordance 
with tender conditions will not be accepted . Tenders will be 
opened by the Wildlife Warden or an officer authorised 
by him at 3. 30 p .m . on the same day, in the presence of 
those tenderers who are present at the time. The Wildlife 
Warden reserves the right to reject any tender either partly 
or in wholly without assigning any reason thereof. If the 
tender could not be conducted on the notified date due to 
any reasons , it will be conducted at the same place and 
time on the next working day, as per the same conditions. 

If the tender for all works or any of the works could 
not be conducted on the said date /dates, tender for such 
works will be conducted at the above place and time with 
same conditions on 16 - 9 - 2010 . If tender could not be 
conducted on that day, it will be conducted on 22 - 9 -2010 . 
If it could not be conducted on that day also , it will be 
conducted on 30 - 9 - 2010 . If it could not be conducted on 
that day also , it will be conducted on 6 - 10 - 2010 . All 
existing rules , regulations, directions , conditions etc . 
prevailing in Kerala PWD and Kerala Forest Department 
and Store Purchase Department in respect of civil works 
shall be applicable to these works and tender also . 

കേരള ഗവർണ്ണർക്കുവേണ്ടി വയനാട് വൈൽഡ് ലൈഫ് 
ഡിവിഷനിൽ മുത്തങ്ങ , തോൽപ്പെട്ടി, കുറിച്യാട് എന്നീ 
ഫോറസ്റ്റ് റെ യി അഞ്ചു ക ളിൽ താഴെ പ്പ റ യുന്ന മരാ മത്ത് 


1,200 


Name of Work with Estimate 
Amount (Approximate Lakhs) 

(2) 
Construction of Elephant proof wall at 
Sathramkunnu in Pazhupathoor section of 
Kurichiyat Range during 2010 - 11 
Rs. 0 .73 
Construction of Elephant proof wall at 
Padipara in Pazhupathoor section of 
Kurichiyat Range during 2010 - 11 
Rs. 0 .48 
Construction of Elephant proof wall at 
Mannundi (Kattayad ) in Pazhipathoor section 
of Kurichiyat Range during 2010 - 11 
Rs. 0 .73 
Construction of Elephant proof wall at 
Pokilamalam in Pazhupathur section of 
Kurichiyat Range during 2010 - 11 
Rs. 0 . 93 
Construction of Elephant proof wall at 
Valamvayal area (Valamvayal-2nd reach ) 
in Noolpuzha section of Muthanga 
Range during 2010 -11 - Rs. 3.00 
Construction of Toilet at Chikanchi 
in Vadikadavu section of Kurichiyat 
Range during 2010 -11 - Rs. 0.68 
Construction of Toilet at Onachankavala 
in Thathur section of Kurichiyat Range 
during 2010 - 11 - Rs. 0 .70 
Construction of Toilet at Narimanthykolly 
in Kaimaram section of Tholpetty Range 
during 2010 - 11 - Rs. 0.70 


1,825 


2,325 


7,500 


1,700 


7 


1,750 


1.750 


31st AUG. 2010 ] 


FOREST DEPARTMENT 


429 


പ്രവർത്തികൾ ചെയ്യുന്ന തി നായി മത്സരസ്വഭാവമുള്ളതും 
പ്രത്യേകം പ്രത്യേകം മുദ്രവച്ച് സീൽ ചെയ്തതുമായ ദർഘാസു 
കൾ കേരള പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാ 
രിൽ നിന്നും 8 - 9 - 2010 -ാം തീയതി വൈകു ന്നേരം 
3 മണിക്ക് മുമ്പായി സുൽത്താൻ ബത്തേരിയിലുള്ള വയനാട് 
വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിൽ ലഭിക്കത്തക്കവണ്ണം 
ക്ഷണിച്ചുകൊള്ളുന്നു . 

പട്ടിക 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


ജോലിയുടെ പേരും 
ഏകദേശ അടങ്കൽ 
തുകയും (ലക്ഷത്തിൽ) 


രൂപ് 


1,825 


കുറിച്യാട് റെയിഞ്ചിൽ പഴുപ്പത്തൂർ 
സെക്ഷനിൽ സ്രതംകുന്ന്-1 എന്ന സ്ഥലത്ത് 
ആന പ്രതിരോധമതിൽ നിർമ്മാണം 2010 -11 
രൂപ 0 .73 
- കുറിച്യാട് റെയി ബിൽ പഴുപ്പത്തൂർ 

സെക്ഷനിൽ പടിപ്പുരഎന്ന സ്ഥലത്ത് ആന 
പ്രതിരോധമതിൽ നിർമ്മാണം 2010 -11 
രൂപ 0.48 


1,200 


1,825 


കുറിച്യാട് റെയിഞ്ചിൽ പഴുപ്പത്തൂർ 
സെക്ഷനിൽ മണ്ണുണ്ടി ( കട്ട യാട്) എന്ന 
സ്ഥലത്ത് ഒരു ആന പ്രതിരോധമതിൽ 
നിർമ്മാണം 2010 -1 - രൂപ 0.73 
കുറിച്യാട് റെയിഞ്ചിൽ പഴുപ്പത്തൂർ 

സെക്ഷനിൽ പുകലമാളം എന്ന സ്ഥലത്ത് 
ആനപതി രോധമതിൽ നിർമ്മാണം 
2010 - 1 - രൂപ 0.93 


- ദർഘാസ് പ്രമാണത്തിന്റെ വില കമനമ്പർ 5 - ന് രൂപ 
600 + വാറ്റ്, ക മ നമ്പർ 2 - ന് രൂപ 350 + വാറ്റ്, മറ്റുള്ളവയ്ക് 
രൂപ 400 + വാറ്റ് 

- ദർഘാസ് ഫോറത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന 
അവ സാന തീയതിയും സമയവും - 8 - 9 - 2010 ഉച്ചയ്ക്ക് 
1 മണി. 

- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 8 - 9 - 2010 വൈകുന്നേരം 3 മണി. 
- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 8 - 9 - 2010 
വൈകുന്നേരം 3 .30 മണി. 

- ജോലി പൂർത്തിയാക്കേണ്ട കാലാവധി – ക്രമനമ്പർ 5 - ന് 
3 മാസം, മറ്റുള്ളവയ്ക്ക് 2 മാസം. 

- കരാറുകാരന്റെ രജിസ്ട്രേഷൻ യോഗ്യത - " സി ക്ലാസും 
ഉപരിയും. 

- ദർഘാസ് ഫോറങ്ങൾ ദർഘാസ് തീയതി വരെയുള്ള 
പ്രവർത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ വയനാട് 
വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന 
താണ്. അംഗീകൃത കരാറുകാർ അവരുടെ രജിസ്ട്രേഷൻ 
കാർഡ്, ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന ഐഡന്റിറ്റി കാർഡ്, 

ഡവിംഗ് ലൈസൻസ്, ഇന്ത്യൻ പാസ്പോർട്ട് മുതലായ 
തിരിച്ചറിയൽ കാർഡിൽ ഒന്ന് അപേക്ഷയോടൊപ്പം ഹാജരാക്കി 
യാൽ മാത്രമേ ഫോറങ്ങൾ ലഭിക്കുകയുള്ളൂ. ദർഘാസുകൾ 
8 - 9 - 2010 - ന് വൈകുന്നേരം 3 . 30 മണിക്ക് തത്സ മ യം 
ഹാജരുള്ള കരാ റു കാ രുടെ സാന്നിദ്ധ്യത്തിൽ വയ നാട് 
വൈൽഡ് ലൈഫ് വാർഡനോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റുദ്യോഗസ്ഥനോ തുറക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം 
നിശ്ചിത നിരതദ്രവ്യം ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ 
അടച്ച് വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ, സുൽത്താൻ 
ബത്തേരിയുടെ പേരിൽ സുൽത്താൻബത്തേരിയിൽ മാറത്തെക്ക 
വിധം പ്ളഡ്ജ് ചെയ്ത ഡി . ഡി., ദേശീയ സമ്പാദ്യപദ്ധതി 
സർട്ടിഫിക്കറ്റ്, സ്ഥിരനിക്ഷേപ സർട്ടിഫിക്കറ്റ് മുതലായവയിൽ 
ഏതെങ്കിലും ഒന്ന് ഉള്ളടക്കം ചെയ്യേണ്ടതാകുന്നു . കൂടാതെ 
ഓരോ ദർഘാസിനുമൊപ്പം 100 രൂപയുടെമുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട 
നിശ്ചിതമാതൃകയിലുള്ള ഒരു പ്രാഥമിക ഉടമ്പടി കൂടി സമർപ്പി 
ക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ വിധത്തിൽ നിരതദ്രവ്യം ഉള്ളടക്കം 
ചെയ്യാ ത്ത തോ നിശ്ചിത മാ ത്യ ക യിലുള്ള എഗി മെന്റ് 
പൂരിപ്പിച്ച് സമർപ്പിക്കാത്ത തോ അപൂർണ്ണമായതോ ആയ 
ടെണ്ടറുകൾ നിരസിക്കുന്നതായിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ 
വില യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല. 
ടെണ്ടർ ഭാഗികമായോ പൂർണ്ണമായോ യാതൊരു കാരണവും 
കൂടാതെ മാറ്റി വെയ് വ നോ നിര സി ക്കു വാ നോഉള്ള 
അ ധി കാരം വൈൽഡ് ലൈഫ് വാർ ഡ നിൽ നിക്ഷിപ് ത 
മാ യി രിക്കും. മേൽപ്പറഞ്ഞ ടെണ്ടർ തീയതി ഒരു പൊതു 
അവധി ദിവസമായി പ്രഖ്യാപിക്കപ്പെടുകയോ മറ്റ് കാരണങ്ങ 
ളാൽ അന്നേ ദിവസം ടെണ്ടർ നടത്താൻ കഴിയാതെ വരികയോ 
ചെയ്യുന്ന പക്ഷം പ്രസ്തുത ടെണ്ടർ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം മേൽപ്പറഞ്ഞ സ്ഥലത്തും സമയത്തും വെച്ച് അതേ 
വ്യവസ്ഥകളനുസരിച്ച് നടത്തുന്നതായിരിക്കും. 

- മേൽപ്പറഞ്ഞ തീയതിയിൽ ടെണ്ടർ നടക്കാത്ത പ്രവർത്തി 
കൾക്കുള്ള ടെണ്ടറുകൾ 16 - 9 - 2010 - നും അന്നും നടക്കാത്ത 
വയ്ക്ക് 22 - 9 - 2010 - നും അന്നും നടക്കാത്തവയ്ക്ക് 30 - 9 -2010 - നും 
അന്നും നട ക്കാ ത്ത വയ് 6 - 10 - 2010 - നും മേൽപ്പറഞ്ഞ 
സ്ഥലത്തും സമയത്തും ഇതേ വ്യവസ്ഥകൾക്ക നു സ രിച്ച് 
നടത്തുന്നതായിരിക്കും. സിവിൽ വർക്കുകൾക്ക് PWD യിലും 
വനം വകുപ്പിലും നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും സ്റ്റോർ 
പർച്ചേയ്സ് നിബന്ധനകളും ഈ ടെണ്ടറിനും ബാധകമായി 
രിക്കുന്നതാണ്. 
Office of the Wildlife Warden , 
Wayanad Wildlife Division , 

( Sd .) 
Sulthan Bathery. 

Wildlife Warden . 


2 ,325 


5 


7 , 500 


മുത്തങ്ങ റെയിഞ്ചിൽ നൂൽപ്പുഴ സെക്ഷനിൽ 
വാളംവയൽ ഭാഗം ( വാളംവയൽ-രണ്ടാം റീച്ച്) 
ആന പതി രോധമതിൽ നിർമ്മാണം 
2010 - 1 - രൂപ 3.00 
കുറിച്യാട് റെയിഞ്ചിൽ വണ്ടിക്കടവ് 
സെക്ഷനിൽ ചിക്കഞ്ചി എന്ന സ്ഥലത്ത് 
ഒരു ടോയിലെറ്റ് നിർമ്മാണം 2010 - 11 - 
രൂപ് 0 . 68 


1,700 


1, 750 


1,750 


കുറിച്യാട് റെയിഞ്ചിൽ താത്തൂർ സെക്ഷനിൽ 
ഓണച്ചൻ കവല എന്ന സ്ഥലത്ത് ഒരു 

ടോയിലെറ്റ് നിർമ്മാണം 2010 -11- രൂപ 0.70 
8 തോൽപ്പെട്ടി റെയിഞ്ചിൽ കൈമരം 

സെക്ഷനിൽ നരിമാന്തി കൊല്ലി എന്ന 
സ്ഥലത്ത് ഒരു ടോയിലെറ്റ് നിർമ്മാണം 
2010 - 1 - രൂപ 0. 70 
തോൽപ്പെട്ടി റെയി ബിൽ ദാസൻ ഘട്ട 
സെക്ഷനിൽ അയ്യപ്പൻപാറ എന്ന സ്ഥലത്ത് 
ഒരു ടോയിലെറ്റ് നിർമ്മാണം 2010 - 11 

രൂപ 0.70 
10 - മുത്തങ്ങ റെയിഞ്ചിൽ കരടിമുണ്ട് സെക്ഷ 

നിൽ നല്ലൂർവയൽ വാച്ച് ടവറിന് ടോയിലെറ്റ് 
നിർമ്മാണം 2010 - 1 - രൂപ 0.70 


9 


1,750 


| 1,750 


